Reg . No. രജി. നമ്പർ 
KL/ TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2009 


ാർ 


- 


e 

: 
YMENT OF 
मन्यव अपत 


OF KER 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. LIV 
വാല്യം 54 


10th March 2009 

2009 മാർച്ച് 10 
19th Phalguna 1930 
1930 ഫാൽഗുനം 19 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Forest Department 


തിരുവനന്തപുരം ഡിവിഷൻ 

റെയിഞ്ചാഫീസ് കോമ്പൗണ്ടിൽവച്ച് ബന്ധപ്പെട്ട അധികാരി 

ക ളുടെ അ നു വാ ദ ത്തോടെ വാഹനം പരി ശോ ധിച്ച് 
ലേല ദർഘാസ് പരസ്യം 

ബോദ്ധ്യപ്പെടാവുന്നതാണ്. 
നമ്പർ ആർ- 695 / 2009 . 

2009 ഫെബ്രുവരി 19. - വാഹനത്തിന്റെ വിവരം - LMV Goods carrier 

- KL - 01 - F - 7551 
താഴെപ്പറയുന്ന വാഹനം ലേലം കൊള്ളു ന്ന തിന് 
താല്പര്യമുള്ള വ്യക്തികളിൽനിന്നും മുദ്രവച്ച ദർഘാസുകൾ വാഹ നം സൂക്ഷിച്ചി രി ക്കുന്ന സ്ഥലം - പാലോട് 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് ഫോറങ്ങൾ ലേല ദിവസം റെയിഞ്ചാഫീസ് പരിസരം. 
ഉച്ചയ്ക്ക് 1 മണിവരെ നിശ്ചിത വിലയും നികു തിയും 
ഒടുക്കിയാൽ ഈ ഓഫീസിൽ നിന്നും ലഭിക്കു ന്ന താണ്. 

നിരതദ്രവ്യം-- രൂപ 2,000 . 
പൂരിപ്പിച്ചതും പ്രത്യേകം മുദ്രവച്ചതുമായ ദർഘാസുകൾ ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 150 + വി . നി . 
നിശ്ചിത നിര ത ദ വ്യ ത്തോ ടൊപ്പം 2009 മാർച്ച് മാസം 

ലേല ദിവസം പൊതു അവധിയായി പ്രഖ്യാപിച്ചാൽ 
18 -ാം തീയതി പകൽ 3 മണിവരെ ഈ ഓഫീസിൽ 
സ്വീക രിക്കു ന്നതും അന്നേ ദിവസം പകൽ 3 . 30മണിക്ക് 

പസ്തുത സ്ഥലത്തും സമയത്തും അടുത്ത പ്രവർത്തി 
അപ്പോൾ ഹാജരുള്ളവരേയും ദർഘാസ് വച്ചിട്ടുള്ളവരേയും 

ദിവസം ലേലം/ ദർഘാസ് നടത്തുന്നതാണ്. മറ്റേതെങ്കിലും 
മാത്രം പങ്കെടുപ്പിച്ച് തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് 

കാരണത്താൽ ലേലം മാറ്റി വയ്ക്കേണ്ടിവന്നാൽ 25- 3- 2009 - ന് 
ഓഫീസറോ അ ദ്ദേ ഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന 

പസ്തുത സ്ഥലത്തും സമയത്തും ലേലം/ ദർഘാസ് 
ഉദ്യോഗസ്ഥനോ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ വച്ച് 

നട ത്തു ന്ന താ യി രിക്കും. ലേല നിബന്ധനകളിൽ മാറ്റം 
വാഹ ന ങ്ങൾ പരസ്യമായി ലേലം ചെയ്യുന്നതും അതി നു 

ഉണ്ടാകുന്നതല്ല. ദർഘാസ് സംബന്ധിച്ച് പൊതു നിബന്ധനകൾ 
ശേഷം ടി ലേലത്തിൽ സന്നിഹിതരാകുന്നവരുടെ സാന്നി 

2001 ജനുവരി 30 - ലെ കേരള ഗസറ്റിൽ വാല്യം 46, പാർട്ട് III 
ദ്ധ്യത്തിൽ ദർ ഘാ സു കൾ തുറ ക്കു ന്ന തു മാ യി രിക്കും. 

പേജ് 48 ,49 ബാധകമാണ്. 
ലേലമോ ദർഘാസോ ഏതാണോ കൂടു തൽ ടി തുക 
വാഗ്ദാനം ചെയ്ത വ്യക്തിയുടെ പേരിൽ ലേലം/ദർഘാസ് 

- ( ഒപ്പ്) 
സ്വീകരിക്കുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തിരുവനന്തപുരം 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലോ പാലോട് ഫോറസ്റ്റ് 

ഡിവിഷണൽ 

ഡിവിഷണൽ 
റെയിഞ്ചാ ഫീസിലോ അന്വേഷിച്ച് അറിയാ വു ന്ന താ ണ്. ഫോറസ്റ്റ് ഓഫീസ്, 

ഫോറസ്റ്റ് ഓഫീസർ 
താല്പര്യമുള്ളവർക്ക് വാഹനം സൂക്ഷിച്ചിരിക്കുന്ന പാലോട് 

തിരുവനന്തപുരം. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


Gaz. No.10 /2009 /DTP ( Forest). 


10th March 2009 ] 


FOREST DEPARTMENT 


126 


RANNI DIVISION 


TENDER CUM AUCTION NOTICE 
No. A2-648 /2009. 

12th February 2009. 
It is hereby notified for the information of the public that the Teak Poles collected from the Teak Plantation in 
Vadasserikkara Range of this division as shown in the schedule given below will be sold in public tender cum auction at 
dumping site shown in the schedule by the Divisional Forest Officer, Ranni or any other Officer authorized by him 
subject to the conditions published in Kerala Gazette No. 50 dated 16 - 12 - 2008 vide Notification No. Pro (5 ) 7698 /08 
dated 6 - 12 -2008 of the Chief Conservator of Forests (P ), Thiruvananthapuram and other conditions prevalent in the 
Forest Department. 

Besides the quantity shown in the schedule , the quantity to be delivered to dumping site before the date of Tender 
cum -Auction will also be included in the sale. If the date of tender -cum -auction noted in the schedule is declared as 
public holidays, the tender -cum -auction will be conducted in the next working day at the same time and place and if the 
proposed tender -cum -auction is not held due to other reasons, the same will be conducted on the alternate dates as 
shown in the schedule at the same time and place. Tender forms can be had from this office on all working days on 
payment of Rs. 100 and VAT. 

Officer authorised to receive tenders - Range Officer, Vadasserikkara . 
Last date and time for receipt of tender - 19 - 3 -2009, 9 a .m .onwards. 

Those who intent to participate in the tender cum auction shall deposit a sum of Rs.20 ,000 ( Twenty thousand only) 
as E .M . D . in cash at the time of submission of tender . Those who intend to participate in the auction above shall deposit 
the EMD at the above rate before the commencement of auction . 

Intending persons may ensure the quantity and quality of materials put up for auction /tender and no complaints will 
be entertained after auction /tender . The tenderers/bidders should produce a certificate showing the permanent address and 
signature of the bidders duly attested by the concerned Village Officer, or any other approved identity documents before 
depositing the EMD . Those who do not produce any approved Identity Card or Certificate will not be allowed to 
participate in the tender/auction . 

In case Government department requires any of the materials, the quantity remaining after their selection only will 
be auctioned . The quantity that may become ready for sale after the publication of this notification will also be included 
in the tender cum auction . Any further notification to the sale conditions that may be ordered by Government after the 
publication of this notification will also be applicable for this tender cum auction . 

Further details and information can be had from this Office or Range Office, Vadasserikkara during working hours. 


SCHEDULE 


Range 


Name of 
Name of 

Dumping 
Plantations 

site /place of 
materials 
stacked 


Details of Quantity 


Date and time of 

auction 


EMD 
Rs. 


Vadasserikkara 


1964TeakPlantation, Mammoodupathal 


AdukuzhyDumping 


Teak Poles IC 

„ IIC 
, III 
, IV 
„ V 


170 Nos. 

870 , 
2000 , 
2000 , 
600 , 


19-3-2009, 10a.m.onwards 


20,000 


Site 


The tender will be opened on the close of auction in the concerned range in the presence of tenderers/bidders and each 
lot will be knocked down in the name of the highest tenderers /bidders. 

If the tender / auction is not held due to any reasons other than public holiday on 19 - 3 - 2009 the tender/ auction will be 
held on 25 - 3 -2009 at the same place and time. 


10th MARCH 2009] 


FOREST DEPARTMENT 


127 


റാന്നി ഡിവിഷനിലെ വടശ്ശേരിക്കര റെയിഞ്ചിലെ അടുകുഴി ഡമ്പിംഗ് ഡിപ്പോയിൽ അട്ടിവച്ചിട്ടുള്ള തേക്കുകഴകൾ പട്ടിക 
യിൽ പറയുന്നപകാരം റാന്നി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥനോ 
പരസ്യമായി തിരുവനന്തപുരം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( സംരക്ഷണം) 16 - 12 - 2008 - ലെ 50 -ാം നമ്പർ കേരള സർക്കാർ 
ഗസറ്റിൽ 6 - 12 -2008 - ലെ പാ (5 ) - 7698/ 08 -ാം നമ്പരായി പരസ്യപ്പെടുത്തിയിരിക്കുന്ന ദർഘാസ്/ ലേല വ്യവസ്ഥകൾക്കും വനം 
വകുപ്പിൽ നിലവിലുള്ള ഇതര ലേല വ്യവസ്ഥകൾക്കും വിധേയമായി ദർഘാസ്/ ലേലം നടത്തുന്നതാണ്. പട്ടികയിൽ പറയുന്ന 
ഉൽപ്പന്നങ്ങൾക്കു പുറമേ ദർഘാസ്/ ലേലത്തിന് മുൻപുവരെ ശേഖരിച്ച് ഇറക്കുന്ന ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തി വിൽക്കുന്നതാ 
യിരിക്കും. ലേലദിവസം ഒഴിവുദിവസമായി പ്രഖ്യാപിക്കുന്നപക്ഷം അടുത്ത പ്രവൃത്തി ദിവസം അതേ സമയത്തും സ്ഥലത്തും 
ദർഘാസ്/ ലേലം നടത്തുന്നതായിരിക്കും. ടെണ്ടർ ഫോറം ഓഫീസ് സമയത്ത് 100 രൂപയും ടാക്സം അടച്ച് വാങ്ങാവുന്നതാണ്. 


ദർഘാസ് സ്വീകരിക്കുന്ന ഓഫീസർ റെയിഞ്ചാഫീസർ, വടശ്ശേരിക്കര. 


ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 19 - 3 - 2009 രാവിലെ 9 മണി വരെ. 


ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഓരോ ലേലത്തിനും 20,000 ( ഇരുപതിനായിരം ) രൂപ വീതം 
നിരതദ്രവ്യം പണമായി ദർഘാസിനോടൊപ്പം കെട്ടിവയ്ക്കേണ്ടതാണ്. ലേലത്തിൽ മാത്രം പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ടി 
നിരക്കിലുള്ള നിരതദ്രവ്യം പണമായി ലേലത്തിന് മുൻപായി കെട്ടിവയ്ക്കേണ്ടതാണ്. 

ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ സ്ഥിരമായ മേൽവിലാസവും കൈയൊപ്പും സാക്ഷ്യ 
പ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറിൽ നിന്നും വാങ്ങി ദർഘാസ്/ ലേലത്തിന് നിരതദ്രവ്യം കെട്ടിവയ്ക്ക 
ന്നതിനു മുൻപായി ഹാജരാക്കേണ്ടതാണ്. നിയമാനുസൃത തിരിച്ചറിയൽ കാർഡോ സർട്ടിഫിക്കറ്റോ ഇല്ലാത്തവരെ യാതൊരു 
കാരണവശാലും ദർഘാസ്/ ലേലത്തിൽ ഉൾപ്പെടുത്തുന്നതല്ല. 


ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലത്തിനു മുമ്പായി ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും 
അളവും നേരിൽക്കണ്ട് ബോദ്ധ്യപ്പെട്ടുകൊള്ളണ്ടതാണ്. അതിനുശേഷമുള്ള പരാതികൾ പരിഗണിക്കുന്നതല്ല. ഈ വിജ്ഞാപന 
തീയതിക്ക് മുമ്പായി ദർഘാസ്/ ലേല സംബന്ധമായി സർക്കാർ ഉത്തരവുകൾ എന്തെങ്കിലും ഉണ്ടായാൽ ആയതും ഈ 
ദർഘാസ്/ ലേലത്തിനും ബാധകമായിരിക്കും. വിൽപ്പനയ്ക്ക് വച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഏതെങ്കിലും സർക്കാർ വകുപ്പുകൾക്ക് 
ആവശ്യമായിവരുന്നപക്ഷം ആയത് കഴിച്ചുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമേ വിൽക്കുകയുള്ളൂ. പട്ടികയിൽ വിവരിക്കുന്നതിൽ ഉപരി 
ലേലത്തിന് മുമ്പ് ഡമ്പിംഗ് ഡിപ്പോയിൽ ഇറക്കി ലോട്ട് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ കൂടി ലേലത്തിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. 
കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിലോ വടശ്ശേരിക്കര റെയിഞ്ചാഫീസിലോ പ്രവർത്തി ദിവസങ്ങളിൽ അറിയാവുന്നതാണ്. അന്നേ 
ദിവസം ലേലത്തിനുശേഷം റെയിഞ്ചാഫീസിൽ ഹാജരുള്ള ദർഘാസുകാരുടെ/ ലേലക്കാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ 
തുറക്കുന്നതും ദർഘാസ് നിരക്കോ ലേല നിരക്കോ ഏതാണ് കൂടുതൽ എന്ന് പരിശോധിച്ച് ടി ദർഘാസുകാരുടെ ലേലക്കാരുടെ 
പേരിൽ അതാത് ലോട്ടുകൾ ഉറപ്പിച്ച് നൽകുന്നതുമായിരിക്കും. 


പട്ടിക 


നിരത 
ദ്രവ്യം 


റെയിഞ്ച് 


തോട്ടത്തിന്റെ 
പേര് 


ഉൽപ്പന്നങ്ങൾ 
അട്ടിവച്ചി 
രിക്കുന്ന 
സ്ഥലം 


ലേല 
തീയതിയും 
സമയവും 


ഉൽപ്പന്നത്തിന്റെ ഇനം, അളവ് 

(ഉദ്ദേശം) 


രൂപ് 


ന 


വടശ്ശേരിക്കര 


1964മാമ്മൂടുപതാൽ 

തേക്കുതോട്ടം 


അടുകുഴിഡമ്പിംഗ്സൈറ്റ് 


തേക്കുകഴ 1 -ാം തരം ( സി ) 170 എണ്ണം 
തേക്കുകഴ 2 -ാം തരം ( സി ) - 870 
തേക്കുകഴ 3 -ാം തരം ( സി )- 2000 
തേക്കുകഴ 4 -ാം തരം 2000 
തേക്കുകഴ 5 -ാം തരം 600 


19-3-2009 രാവിലെ10മണിമുതൽ 


20,000 


ഏതെങ്കിലും കാരണവശാൽ ദർഘാസ്/ ലേലം 19 - 3 - 2009 - ൽ നടക്കാതെ വരികയും ഏതെങ്കിലും ലോട്ടിലെ കഴകൾ വിറ്റുപോ 
കാതെ വരികയും ചെയ്താൽ ടി കഴകൾ വിണ്ടും അതേ സ്ഥലത്തും സമയത്തും 25 - 3 - 2009 - ൽ വിണ്ടും ലേലം നടത്തുന്ന 
താണ്. 


Divisional Forest Office , 
Ranni. 


| (Sd.) 
Divisional Forest Officer 
(For and on behalf of Governor of Kerala). 


10th MARCH 2009 ] 


FOREST DEPARTMENT 


128 


- പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ, തേക്കടി 


TIMBER SALES DIVISION , PARAMPUZHA , 

| KOTTAYAM 
AUCTION - CUM - TENDER NOTICE 


ദർഘാസ് പരസ്യം 


നമ്പർ എ - 4627 / 2008 


2009 ഫെബ്രുവരി 2. 


Timberntity of timebruary 2 


No . TS2 - 29 / 2009 . 

18th February 2009. 
The undermentioned quantity of timber kept in each 
timber depots under Timber Sales Division , Kottayam 
will be sold in public Auction -cum - Tender on the dates 
noted against each depot. The sale will be 
subject to the conditions notified in the Kerala Gazette 
No. 50 dated 16 - 12 -2008 by the Chief Conservator of 
Forests vide Letter No. Pro . - ( 5 ) - 7698 / 08 dated 
6 - 12 -2008. Further details can be had from Timber Sales 
Division , Kottayam and corresponding depots during the 
working hours . 


0 . 50 do the condich deporum -Tender 


പെരിയാർ ഈസ്റ്റ് ഡിവിഷനിലെ തേക്കടി റെയിഞ്ചിൽ 
| 2008 - 09 സാമ്പത്തികവർഷം താഴെ ചേർത്തിരിക്കുന്ന സിവിൽ 

ജോലി ഏറ്റെടുത്ത് നടത്തുന്നതിന് മൽസരാടിസ്ഥാനത്തിലുള്ള 
ദർ ഘാസുകൾ താഴെ കാണിച്ചിരിക്കും വിധത്തിലുള്ള 
സമയപരിധിക്കുള്ളിൽ പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ 
ചെയ്തിട്ടുള്ളതും രജിസ്ട്രേഷൻ ഇപ്പോൾ നിലവിലുള്ളതുമായ 
എ , ബി, സി, ഡി വിഭാഗത്തിൽപ്പെടുന്ന അംഗീകൃത കരാറുകാരിൽ 
നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


SCHEDULE 


ജോലിയുടെ പേര്- തേക്കടി കൊക്കര ഒന്നാം പാലം 
നിർമ്മാണം. 


Depot 


ഏകദേശ അടങ്കൽ തുക - രൂപ 7, 99, 000 


Class/ Approximate Quantity 
Date - 

Teak (Cu.m .) Others (Cu.m .) 
13 - 4 -2009 50 - 30 
15 -4- 2009 1 00 
22 - 4 -2009 50 - 30 
28 - 4 -2009 150 


Kothamangalam 
Thalakkodu 
Vettikkadu 
Parampuzha 


നിരതദ്രവ്യം - രൂപ 20,000 


ടെണ്ടർ ഫോറത്തിന്റെ വില - രൂപ 1,500 + 12. 5 % VAT 

ദർഘാസ് ഫോറം നൽകുന്ന തീയതിയും സമയവും - 
11 -3-2009 മുതൽ 13 -3- 2009 ഉച്ചയ്ക്ക് 1 മണിവരെ. 

ദർ ഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 13 - 3 - 2009 ഉച്ചകഴിഞ്ഞ് 3 മണിവരെ 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 13 - 3-2009 
ഉച്ചകഴിഞ്ഞ് 3.30 മണി. 


Value of tender forms - Rs. 100 + VAT . 
EMD : 

Teak, Rose wood - Rs. 20, 000 . 

Others - Rs. 10, 000 . 
കോട്ടയം ഗവൺമെന്റ് തടി വില്പന വിഭാഗത്തിന്റെ 
കീഴിലുളള ഡിപ്പോകളിലെ തടിയിനങ്ങൾ താഴെ പട്ടികയിൽ 
പറയുന്ന തീയതികളിൽ 16 - 12 - 2008 - ലെ കേരള ഗസറ്റ് നമ്പർ 
50 - ൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ( സം രക്ഷ ണം ) 
6 - 12 - 2008 -ാം തീയതിയിലെ പാ . ( 5 ) - 7698 / 08 -ാം നമ്പരായി 
പസി ദ്ധീ ക രിച്ചിട്ടുള്ള നിബ ന്ധ ന ക ൾക്ക് വിധേ യ മായി 
ദർഘാസ്/ ലേല വ്യവസ്ഥപ്രകാരം വിൽക്കുന്നതാണ്. വിശദവി 
വരങ്ങൾക്ക് ഈ ഓഫീസിലോ, ഡിപ്പോ ഓഫീസുകളിലോ 
ബന്ധപ്പെടേണ്ടതാണ്. 


പൊതു അവധിയൊഴികെ മറ്റ്ഏതെങ്കിലും കാരണത്താൽ 
13 - 3- 2009 - ന് ദർഘാസ് നടക്കാതെ വരികയാണെങ്കിൽ 19 - 3- 2009 ലോ , 
ആ ദിവസവും നടക്കാതെ വരികയാണെങ്കിൽ 25 - 3 - 2009 നോ , 
അതേ സ്ഥലത്തും അതേ സമയത്തും അതേ നിബന്ധനകൾ 
പ്രകാരവും ദർഘാസ് നടത്തുന്നതായിരിക്കും. 


- ഡിപ്പോ 


തീയതി ഇനം/ഉദ്ദേശ അളവ് 

- തേക്ക് ( ക്യു . മീ.) മറ്റിനം ( ക്യു . മീ .) 


കോതമംഗലം 13 - 4 - 2009 


5 0 


15 - 4 - 2009 


100 


തലക്കോട് 
വെട്ടിക്കാട് 
പാറമ്പുഴ 


22 - 4 - 2009 


5 0 


28 - 4 - 2009 


150 


പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ തേക്കടി ഡെ പട്ടി 
ഡയറക്ടറോ അദ്ദേഹം അ ധികാരപ്പെടുത്തുന്ന മറ്റ് 
ഉദ്യോഗസ്ഥരോ നിർദ്ദിഷ്ട തീയതിയിലും സമയത്തും 
ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. ടി ദിവസം പൊതു 
അവധി ദിവസമായി വന്നാൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം 
നിശ്ചിത സമയം വരെ ദർഘാസ് ഫോറങ്ങൾ വിതരണം 
ചെയ്യുന്നതും സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 
പൊതുമരാമത്ത് വകുപ്പിലേയും വനംവകുപ്പിലേയും എല്ലാ 
ദർ ഘാസ് നിബന്ധനകളും മേൽ ജോലിക്കും 
ബാധകമായിരിക്കും. ദർഘാസ് ഫോറങ്ങൾ യാതൊരു 
കാരണ വശാലും കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. 
നിരതദ്രവ്യം പണമായി സ്വീകരിക്കുന്നതല്ല . നിരതദ്രവ്യം 
ഡെപ്യൂട്ടി ഡയറക്ടർ ( പി . റ്റി .) തേക്കടിയുടെ പേരിൽ 
പണയപ്പെടുത്തിയതും പ്രവൃത്തിയുടെ പേര് 
രേഖപ്പെടുത്തിയിരിക്കേണ്ടതുമാണ്. പ്രാഥമിക കരാർ 
50 രൂപ മുദ്രപ്പത്രത്തിൽ ഒപ്പിട്ട് സമർപ്പിക്കേണ്ടതാണ്. 1-11- 1992 ലെ 
ജി. ഒ . ( എം .എസ്.) നമ്പർ 96 /92 പി. ഡബ്ലിയു . ആന്റ് ടി 
പകാരമുള്ള ഗ്യാരണ്ടി ഈ ദർഘാസ് ജോലിക്കും 
ബാധകമായിരിക്കും. 


ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 100 + വി. നി . 
നിരതദ്രവ്യം: 

തേക്കിന് രൂപ 20,000 + വി . നി . 
മറ്റിനം - രൂപ 10 ,000 

(Sd.) 
Divisional Forest Office , Divisional Forest Officer 
Timber Sales Division , ( For and on the behalf of 
Kottayam . 

Governor of Kerala ). 


10th MARCH 2009 ] 


FOREST DEPARTMENT 


129 


മേൽ ജോലി സംബന്ധിച്ച് A - 4627 / 08 -ാം നമ്പർ പ്രകാരം തുക നിരതദ്രവ്യമായി ഹാജരാക്കേണ്ടതാണ്. നിരതദ്രവ്യം 
കേരള ഗസറ്റിലും കേരള വനം വകുപ്പ് വെബ്സൈറ്റായ 

തൃശ്ശൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ പ്ലഡ്ജ് 
www. keralaforest.org - ലും പ്രസിദ്ധ പ്പെടുത്തിയിട്ടുള്ള 

ചെയ്ത്തൃശ്ശൂരിൽ മാറത്തക്ക വിധം സമർപ്പിക്കേണ്ടതാണ്. 
വിശദമായ ദർഘാസ് വ്യവസ്ഥകൾ ഈ ദർഘാസിനും 

മതിയായ നിരതദ്രവ്യം അടക്കംചെയ്യാത്ത ദർഘാസുകൾ നിരസി 
ബാധകമായിരിക്കും. 

ക്കുന്നതാണ്. കോ - ഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ദർഘാസ് 
ഈ ദർഘാസ് പരസ്യം സംബന്ധിച്ചുള്ള കൂടുതൽ 

നൽകണമെങ്കിൽ അവയെ നിരതദ്രവ്യം കെട്ടിവയ്ക്കുന്നതിൽ 
വിവരങ്ങൾ പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ 

നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ആയതിലേക്കുള്ളഉത്ത 
( പി. റ്റി.) തേക്കടിയുടെ ആഫീസിൽ നിന്നോ ബന്ധപ്പെട്ട റേഞ്ച് 
ആഫീസിൽ നിന്നോ അറിയാവുന്നതാണ്. 

രവിന്റെ പകർപ്പ് ഹാജരാക്കേണ്ടതാണ്. കരാറുകാർ ദർഘാസ് 

പ്രമാണത്തോടൊപ്പം തന്നിരിക്കുന്ന മാതൃകയിൽ നിർദ്ദിഷ്ട 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ 

( ഒപ്പ്) 

( പാഥ മിക കരാർ 50 രൂപ മുദ്രപത ത്തിൽ തയ്യാറാക്കി 
കാര്യാലയം, പെരിയാർ 

ഡെപ്യൂട്ടി ഡയറക്ടർ ( പി. റ്റി.). ദർഘാസ് പ്രമാണങ്ങളോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. മരാ 
ഈസ്റ്റ് ഡിവിഷൻ, തേക്കടി. 

മത്ത് ജോലികളെ സംബന്ധിച്ച് കേരള വനം വകുപ്പിലേയും 
കേരള 

പൊതു മ രാ മത്ത് വകു പ്പി ലേയും 
തൃശ്ശൂർ ഡിവിഷൻ 

നിലവിലുള്ള നിയമങ്ങൾ ഇതിനും ബാധകമായിരിക്കും. ടി 

പ്രവൃത്തിക്ക് അനുവാദം ലഭിച്ചുകഴിഞ്ഞാൽ ടെണ്ടറുകാരനെ 
ദർഘാസ് പരസ്യം 

രേഖാമൂലം അറിയിക്കുന്നതും അറിയിപ്പു ലഭിച്ചുകഴിഞ്ഞ് 15 
നമ്പർ ഡി . 4800 / 2007 . 

2009 ഫെബ്രുവരി 21. 

ദിവസത്തിനകം ടി ജോലിയുടെആകെ തുകയുടെ 5 % 
കേരള ഗവർണ്ണർക്കു വേണ്ടി ത്യശ്ശൂർ ഡിവി ഷ ണൽ സെക്യൂരിറ്റി കെട്ടിവച്ച് ഉടനെ ഉടമ്പടിവയ്ക്കേണ്ടതും ജോലി 
ഫോറസ്റ്റ് ഓഫീസർ താഴെ പട്ടികയിൽ പറയുന്ന ജോലിക്ക് - തുട ങ്ങേ ണ്ട തു മാ ണ്. ടി പവ ത്തിയുടെ ടെണ്ടർ ലഭിച്ച 
24 - 3 - 2009 - ന് വൈകുന്നേരം 3 മണിവരെ പൊതുമരാമത്ത് 

ആൾ ഉടമ്പടിവയ്ക്കാതെ ഒഴിഞ്ഞുപോവുകയാണെങ്കിൽ ടി 
വകു പ്പിലെ അംഗീകൃത കരാറു കാ രിൽനിന്നും മൽസര 

പ്രവൃത്തി ആദ്യ ടെണ്ടറുകാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ 
സ്വഭാവമുള്ള മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

റീടെണ്ടർ ചെയ്യു ന്നതും തൻമൂലം ഉണ്ടാകുന്ന എല്ലാ 
പട്ടിക 

കഷ്ടനഷ്ടങ്ങൾക്കും ടിയാൻ ഉത്തരവാദിയാകുന്നതുമാണ്. 

- ടി ടെണ്ടർ ദിവസം പൊതു അവധിയായി വന്നാൽ 
ക്രമ ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 

തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ടി സ്ഥലത്തും സമയത്തും 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

രൂപ് 

ടെണ്ടർ നട ത്തു ന്ന താ ണ് . ആ ദിവസവും ടെണ്ടർ 
ഉദ്ദേശ അടങ്കൽ തുകയും 

നടക്കാതെ വന്നാൽ 26- 3- 2009- നും ആ ദിവസവും ടെണ്ടർ 

നടക്കാതെ വന്നാൽ 28 - 3 - 2009 - നും ടി ടെണ്ടർ നടത്തുന്ന 
7 /2008- 09/ ഡി .എഫ്. ഒ.- പട്ടി ക്കാട് 
റെയിഞ്ചിലെ താമര വെ ള്ള ച്ചാൽ 

തായിരിക്കും. ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരി 
കോളനിയിലേക്കുള്ള റോഡിന്റെ 

ക്കുന്നതിനുമുള്ള പൂർണ്ണ അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് 
ബാ ക്കി യു ള്ള ഭാ ഗ ത്തി ന്റെ 

ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. 
നവീകരണം - രൂപ 3,90, 000 

9 , 800 
- 8/ 2008- 09 / ഡി .എഫ്. ഒ.- പട്ടി ക്കാട് 

ഡിവിഷണൽ ഫോറസ്റ്റാഫീസ്, 

( ഒപ്പ്) 
റെയിഞ്ചിലെ പറവട്ടാനിയിലുള്ള 

തൃശ്ശൂർ. 

ഡിവിഷണൽ ഫോറസ്റ്റാഫീസർ. 
ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലേക്കുള്ള 

റ ാ ഡി ക ന ന വീ ക ര ണ - 
രൂപ് 1,50,000 

3 , 800 

ചാലക്കുടി ഡിവിഷൻ 
കാലാവധി കമനമ്പർ 1- ന് 6 മാസം, ക്രമനമ്പർ 2 - ന് 

പുനർ ദർഘാസ് പരസ്യം 
4 മാസം. 

നമ്പർ സി . ഡി . - 5689 / 2007 . 

- 2009 ഫെബ്രുവരി 24. 
കരാറുകാരന്റെ യോഗ്യത് - ഡിയും ഉപരിയും. 

ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ താഴെ 
ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 400 + വില്പന 

പറയുന്ന പ്രവൃ ത്തി ക ൾ ക്ക് ഡിവി ഷണൽ ഫോറസ്റ്റ് 
നികുതി. 

ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നും 18 - 3- 2009 വൈകുന്നേരം 
ദർഘാസ് പ്രമാണങ്ങൾ തൃശ്ശൂർ, അയ്യന്തോൾ സിവിൽ 3 മണിവരെ കേരള പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ 
ലെയിൺ ബിൽഡിംഗിലുള്ളതൃശ്ശൂർ ഡിവിഷണൽ ഫോറസ്റ്റ് 

ചെയ്തിട്ടുള്ള നിശ്ചിത യോഗ്യതയുള്ള അംഗീകൃത കരാറു 
ഓഫീസിൽ നിന്നും ദർ ഘാസ് ദിവസം ഉച്ചയ്ക്ക് 1 
മണിവരെ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങളുടെ വില 

കാ രിൽനിന്നും മത്സരസ്വഭാവമുള്ള പുനർ ദർഘാസുകൾ 
മടക്കി കൊടുക്കുന്നതല്ല. പൂരിപ്പിച്ച ദർഘാസുകൾ ദർഘാസ് - പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്ര വച്ച 
ദിവസം വൈകുന്നേരം 3 മണിവരെ സ്വീക രിക്കു ന്നതും കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 18 - 3 - 2009 
അപ്പോൾ ഹാജരായിട്ടുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 

വൈകുന്നേരം 3.30 - ന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ 
3.30 - ന് ദർഘാസ് തുറക്കു ന്ന തു മാ ണ് . ദർഘാസ് ഫോറ 
ത്തോടൊപ്പം അടങ്കൽ തുകയുടെ രണ്ടര ശതമാനം വരുന്ന 

അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ്ഉദ്യോഗസ്ഥനോഹാജരുള്ള 
Gaz.No. 10 /2009/DTP ( Forest). 


2 Ce 


10th MARCH 2009] 


FOREST DEPARTMENT 


130 


കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്.എന്തെങ്കിലും - ദർഘാസ് പമാ ണ ങ്ങളും മറ്റു വിശദ വിവ ര ങ്ങളും 
കാരണത്താൽതാഴെ കൊടുത്തിരിക്കുന്നഏതെങ്കിലും ജോലിക്കോ 

-- ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ കാര്യാലയത്തിൽനിന്നും 

ദർഘാസ് സ്വീകരിക്കുന്ന ദിവസം പകൽ 1 മണിവരെ ലഭിക്കു 
മുഴുവൻ ജോലികൾക്കോ ദർഘാസുകൾ സമർപ്പിക്കപ്പെട്ടിട്ടില്ലാ 

ന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ വില യാതൊരു കാരണ 
എങ്കിൽ അവശേഷിക്കുന്ന ജോലികൾക്കുള്ള ദർഘാസുകൾ 

വശാലും മടക്കി നൽകു ന്നതല്ല. ദർഘാസ് പ്രമാണങ്ങൾ 
24 - 3- 2009 - ന് ഉച്ചകഴിഞ്ഞ് 3. 30 മണിക്കും അന്നേ ദിവസവും അന്യോന്യം കെമാ റു വാൻ പാടില്ലാ ത്തതുമാകു ന്നു . 
അവശേഷിച്ച എല്ലാ ജോലികൾക്കും ദർഘാസുകൾ സമർപ്പിക്ക 

നിരതദ്രവ്യം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ 
പ്പെട്ടിട്ടില്ലായെങ്കിൽ പിന്നീട് അവശേഷിക്കുന്ന ജോലികൾക്കുള്ള 

പ്ലഡ്ജ്ചെയ്ത്ആവശ്യമായ സ്റ്റാമ്പ് പതിപ്പിച്ച് ഒപ്പിട്ട് പ്രവൃത്തി 

യുടെ പേര് എഴുതി ദർഘാസുകളോടൊപ്പം അടക്കം ചെയ്തിരി 
ദർഘാസുകൾ 30 - 3 - 2009 - ന് ഉച്ചകഴിഞ്ഞ് 3 . 30 മണിക്കും 

ക്ക ണം . ശരി യാ യ രീതി യിൽ നിര ത ദ വ്യം ഇല്ലാത്ത 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെ ദർഘാസുകൾ നിരസിക്കപ്പെടുന്നതാണ്. 
ടു ത്തുന്ന ഉദ്യോഗസ്ഥനോഹാജരുള്ള കരാറുകാരുടെ 

- ദർഘാസ് സ്വീകരിച്ചശേഷം പ്രവൃത്തി ലഭിച്ച കരാറു 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

കാരൻ എഗ്രിമെന്റ് വച്ച് ജോലിഏറ്റെടുക്കാതെ വീഴ്ചവരുത്തുന്ന 
നിരത 

പക്ഷം പ്രസ്തുത പ്രവൃത്തി വീഴ്ചവരുത്തിയ കരാറുകാരന്റെ 
ക്രമ - പ്രവർത്തിയുടെ പേരും 

ദ്രവ്യം 

നഷ്ടോത്തര വാദിത്വത്തിൽ പുനർദർഘാസ് ചെയ്യുന്നതും 
നമ്പർ അടങ്കൽ തുകയും 

രൂപ് ഇപ്രകാരം പുനർ ദർഘാസ്ഥലം സർക്കാരിന് വരുന്ന നഷ്ട 

ങ്ങൾക്ക് ഒറിജിനൽ കരാറുകാരൻ ഉത്തരവാദിയായിരിക്കുന്നതും 
1 ടൈപ്പ് II ബിൽഡിംഗ് പരിയാരം - രൂപ 4,60,000 11,500 അപകാരം ഉണ്ടാകുന്ന നഷ്ടങ്ങൾ വീഴ്ചവരുത്തിയ കരാറു 
2 ടൈപ്പ് II ബിൽഡിംഗ് രണ്ടുകെ- രൂപ 4,85,000 12,500 

കാ രന്റെ സ്ഥാ വ ര ജം ഗമ സ്വത്തു ക്ക ളിൽ നിന്ന് റവന 

റിക്കവറി ആക്ട് പ്രകാരം ഈടാക്കുന്നതിന് 50 രൂപ മുദ്രപ്പത 
3 ആന്റി പോച്ചിംഗ് ക്യാമ്പ് ഷെഡ്വെള്ളനിക്കോട് - 

ത്തിൽ ഒരു സമ്മതപത്രം എഴുതി ഒപ്പിട്ട് ദർഘാസിനോടൊപ്പം 
രൂപ 3, 50 ,000 

- 9 , 000 

സമർപ്പിക്കേണ്ടതുമാണ്. 


ദർഘാസ് പ്രമാണത്തിന്റെ വില രൂപ 400 + വാറ്റ്. 
പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - 5 മാസം. 


- ദർഘാസ് സമർപ്പിക്കേണ്ടഅവസാന ദിവസം ഒരു പൊതു 
ഒഴിവായി വരുന്നപക്ഷം അടുത്ത പ്രവർത്തി ദിവസം ദർഘാസ് 
സമർപ്പിക്കേണ്ട അവസാന ദിവസമായി കണക്കാക്കുന്നതാണ്. 
കേരള പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിച്ച 
മറ്റെല്ലാ നിയമങ്ങളും ഇതിനും ബാധകമായിരിക്കും. 


കരാറുകാരന്റെ യോഗ്യത എ , ബി, സി, ഡി ക്ലാസ്സുകൾ. 


മേൽപ്പറഞ്ഞ ജോലികൾ മുൻ കരാറുകാരനായ എക്സി 
ക്യൂട്ടീവ് എഞ്ചിനീയർ, കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ്എന്ന 
കരാറുകാരന്റെനഷ്ടോത്തരവാദിത്വത്തിലാണ്പുനർ ദർഘാസ് 
ചെയ്യുന്നത്. 


ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസ്, 
ചാലക്കുടി. 


(ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 
- ( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


നോർത്ത് വയനാട് ഡിവിഷൻ, മാനന്തവാടി 


ദർഘാസ് പരസ്യം 


നമ്പർ എ - 1353 / 2009 . 


2009 ഫെബ്രുവരി 25. 


-- നോർത്ത് വയനാട് ഡിവിഷന്റെ പരിധിയിലുള്ള താഴെ പട്ടികയിൽ വിവരിക്കപ്പെടുന്ന സ്ഥലത്ത് പ്രവൃത്തികൾ ചെയ്യുന്ന 
തിനായി 2009 മാർച്ച് 13 -ാം തീയതി പകൽ 3 മണിവരെ സർക്കാർ അംഗീകൃത കമ്പനി/ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ നിന്നും 
മത്സരാടിസ്ഥാനത്തിലുള്ള പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവെച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസ് ഫോറങ്ങൾ നിശ്ചിത വിലയ്ക്ക് അന്നേദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ നോർത്ത് വയനാട് ഡിവിഷണൽ ഫോറസ്റ്റാഫീ 
സിൽ നിന്നും ലഭിക്കുന്നതാണ്. അംഗീകൃത കമ്പനി/ സിസ്ട്രിബ്യൂട്ടേഴ്സസ് ആണെന്ന് തെളിയിക്കുന്ന രജിസ്ട്രേഷൻ കാർഡ് 
അസ്സൽ ഹാജരാക്കി ബോദ്ധ്യപ്പെടുത്തിയതിനുശേഷം മാത്രമേ ദർഘാസ് ഫോറങ്ങൾ നൽകുകയുള്ളു. ഫോറത്തിന് ഒടുക്കിയ 
വില ഒരു കാരണവശാലും മടക്കിത്തരുന്നതല്ല. 


ദർഘാസ് ഫോറങ്ങൾ അന്നേദിവസം ഉച്ചയ്ക്കുശേഷം 3 മണിവരെ സ്വീകരിക്കുന്നതും 3.30 മണിക്ക് ഹാജരുള്ള കമ്പനി/ 
ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ സാന്നിദ്ധ്യത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റാഫീസറോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
തുറ ക്കു ന്ന തും കുറഞ്ഞ തുക വാഗ്ദാനം ചെയ്ത കമ്പനി/ ഡിസി ബ ട്ടേ ഴ്സിന് ടെണ്ടർ അനു വാദിക്കു ന്ന തു മാ ണ്. 
ദർ ഘാ സിനോടൊപ്പം നിര ത ദ വ്യം ഒടു ക്കി യ തിന്റെ രേഖ കളും ഉള്ള ടക്കം ചെയ്യേണ്ട താ ണ് . ദ ർ ഘാ സു ക ൾ 
സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനുമുള്ള അധികാരം ഡിവിഷണൽ ഫോറസ്റ്റാഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. നിശ്ചിത 


10th MARCH 2009 ] 


FOREST DEPARTMENT 


131 


സമ യ ത്തി നു ശേഷം ദർഘാസ് ഫോറ ങ്ങ ൾ വിൽക്ക പ്പെ ടു ന്ന തോ , പൂ രി പ്പിച്ച ദ ർ ഘാസ് ഫോറ ങ്ങ ൾ സ്വീക രി ക്ക 
പ്പെടുന്നതോ അല്ല. പ്രവൃത്തി അനുവദിച്ചു കിട്ടുന്ന കമ്പനി/ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉടമ്പടി തീയതി മുതൽ 10 ദിവസത്തിനുള്ളിൽ 
പസ്തുത ജോലി കൾ പൂർത്തീ ക രി ക്കേ ണ്ട താ ണ് . ഏതെങ്കിലും കാര ണ വ ശാൽ മേൽപ്പറഞ്ഞ ദിവസം ടെണ്ടർ 
നടക്കാതെ വന്നാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം അതേ സമയത്തും സ്ഥലത്തും വെച്ച് ടെണ്ടർ നടത്തപ്പെടുന്നതാണ്. 
13 - 3 - 2009 - ന് ആരും ടെണ്ടർ സമർപ്പിക്കാതിരുന്നാലോ ടെണ്ടർ ലഭിക്കാതിരുന്നാലോ 16 - 3 - 2009 - ന് നോർത്ത് വയ നാട് 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ വെച്ച് ടെണ്ടർ നടത്തുന്നതായിരിക്കും 


പട്ടിക 


കമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


പ്രവൃത്തിചെയ്യേണ്ട 
- സ്ഥലം 


7 , 450 


പേര്യ റെയിഞ്ചിലെ വരയാൽ ഫോറസ്റ്റ് സ്റ്റേഷനു കീഴിൽ 
വരുന്ന 42 -ാം മൈലിനും ബോയ്സ് ടൗണിനും ഇടയിൽ 
2.5 കി . മീ . നീളത്തിൽ 4 ലൈൻ വൈദ്യുതി കമ്പിവേലി 
നിർമ്മാണം- രൂപ 2,98,000 


പേര്യ - 42 -ാം മൈലിനും 
ബോയ്സ് ടൗണിനും 
ഇടയിൽ 


1, 975 


പേര്യ റെയിഞ്ചിലെ വരയാൽ ഫോറസ്റ്റ് സ്റ്റേഷനു കീഴിൽ 
വരുന്ന 39 -ാം മൈലിനും കുട്ടീബി പ്ലാന്റേഷനും ഇടയിൽ 
നിലവിലുള്ള 4 ലൈൻ വൈദ്യുതി കമ്പിവേലി 750 മീറ്റർ 
നീളത്തിൽ ദീർഘിപ്പിക്കുന്നതിന്- രൂപ 79,000 


പേര്യ - 39 -ാം മൈലിനും 
കുട്ടീബി പ്ലാന്റേഷനും 
ഇടയിൽ 


5 , 875 


ബേഗൂർ റെയിഞ്ചിലെ തലപ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിൽ 
എടാരക്കൊല്ലി ഫോറസ്റ്റ് സെറ്റിൽമെന്റ് ഏരിയയിൽ 2 കിലോ 
മീറ്റർ നീളത്തിൽ 4 ലൈൻ സോളാർ പവ്വർ ഫെൻസിങ്ങ് 
നിർമ്മാണം - രൂപ 2,35, 000 


തലപ്പുഴ- എടാരക്കൊല്ലി 
ഫോറസ്റ്റ് സെറ്റിൽമെന്റ് 
ഏരിയ 


ദർഘാസ് ഫോറത്തിന്റെ വില -രൂപ 600 + വാറ്റ്. 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, 
നോർത്ത് വയനാട് ഡിവിഷൻ, 
മാനന്തവാടി. 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 
( കേരള ഗവർണ്ണർക്കു വേണ്ടി) 


